Reg . No. രജി. നമ്പർ 
KL /TV( N ) /12/ 12 -14 


Government of Kerala 
കേരള സർക്കാർ 

2012 


. 
കCOVERNM 


LL 


രള സർക് 


ർക്കാർ 


VMENT OF K 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


14th February 2012 
2012 ഫെബ്രുവരി 14 


No. 


Vol. LVII 
വാല്യം 57 ) 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


റി 


നമ്പർ 


25th Magha 1933 
1933 മാഘം 25 


PART III 


Fisheries Department 


ദർഘാസ്/ ലേല പരസ്യം 


വാഹനത്തിന്റെ രജിസ്റ്റർ നമ്പരും ഇനവും- K.L.12-4592. 

വാഹ ന ം സൂക്ഷിച്ചി രി ക്കുന്ന സ്ഥലം- ചീഫ് 
എക്സിക്യൂട്ടീവ് ആഫീസറുടെ കാര്യാലയം, മത്സ്യകർഷക 
വികസന ഏജൻസി, പൂക്കോട്, വയനാട്. 
നിരതദ്രവ്യം - 2,000. 

നിബന്ധനകൾ 


നമ്പർ എഫ്.എഫ്. ഡി . എ ./14 / 2005. 

2012 ജനുവരി 10 . 
വയ നാട് മത്സ്യ കർഷക വികസന ഏജൻസിയുടെ 
ഉടമസ്ഥതയിൽ ഉപയോഗത്തിലുണ്ടായിരുന്നതും 28 - 10 - 2011- ലെ 
സ . ഉ . ( സാധാരണ ) നമ്പർ 721/ മ . തു . വ . നമ്പർ പ്രകാരം കണ്ടം 
ചെയ്യപ്പെട്ടതുമായ കെ . എൽ. 12 - 4592, 1994 മോഡൽ മഹീന്ദ്രാ 
ജീപ്പ് താഴെ കാണിച്ച വ്യവസ്ഥകൾക്ക് വിധേയമായി വാഹനം 
ആയത് കിടക്കുന്ന അവസ്ഥയിലും സ്ഥിതിയിലും ദർഘാസ് 
ലേലം മുഖേന വാങ്ങുന്നതിന് താല്പര്യമുള്ളവരിൽ നിന്നും 
മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസ് ഫോറം നിശ്ചിത വിലയും നികുതിയും ഈടാക്കി 
2012 ഫെബ്രുവരി 10 -ാം തീയതി വൈകിട്ട് 4 മണി വരെ ഈ 
ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച ദർഘാസുകൾ 
2012 ഫെബ്രുവരി 24 - ന് ഉച്ചയ്ക്ക് ഒരു മണിവരെ സ്വീകരി 
ക്കുന്നതും അന്നേദിവസം 3 മണിയ്ക്ക് അപ്പോൾ സ്ഥലത്ത് 
ഹാജരുള്ള ദർഘാസുകാരെ മാത്രം പങ്കെടുപ്പിച്ച് വയനാട് 
ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറോ അദ്ദേഹം അധികാര 
പ്പെടുത്തുന്ന മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ ഈ ആഫീസിൽ 
വച്ച് വാഹനം പരസ്യമായി ലേലം ചെയ്യുന്നതും ലേലത്തിനു 
ശേഷം ലേലക്കാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറന്ന് 
പരിശോധിക്കുന്നതുമായിരിക്കും. ദർഘാസുകൾ സമർപ്പിച്ചിരി 
ക്കുന്നവർക്ക് മാത്രമേ ലേലത്തിൽ പങ്കെടുക്കാൻ അനുവാദം 
ഉണ്ടായിരിക്കുകയുള്ളു. 


1 മേൽ വാഹനം ബന്ധപ്പെട്ട ആഫീസറുടെ അനുവാദ 

ത്തോടുകൂടി ലേലത്തിന് മുമ്പായി ആഫീസ് സമയത്ത് 
പരിശോധിച്ച് വാഹനത്തിന്റെ നിജസ്ഥിതി ബോദ്ധ്യപ്പെ 
ടേണ്ടതാണ്. ദർഘാസ്/ ലേലത്തിനുശേഷം ഇത് സംബന്ധ 
മായി യാതൊരുവിധ പരാതികളും സ്വീകരിക്കുന്നതല്ല. 
2 ദർഘാസ് ഫോറം ആവശ്യമുള്ള വ്യക്തികൾ അവരുടെ 

സ്ഥിരം മേൽവിലാസവും കൈയ്യൊപ്പും രേഖപ്പെടുത്തി 
ബന്ധ പ്പെട്ട വില്ലേജാ ഫീ സർ സാക്ഷ്യ പ്പെ ടു ത്തി 
നൽകിയ സർട്ടി ഫി ക്ക റ്റോ , ഇല ക്ഷൻ കമ്മീ ഷ ണർ 
നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പോ 
സഹിതം ഈ ആഫീസിൽ അപേക്ഷ നൽകേണ്ടതാണ്. 
3 ലേലത്തിലോ ദർഘാസിലോ ഏതിലാണോ കൂടുതൽ തുക 
വാഗ്ദാനം ചെയ്യുന്നത് പ്രസ്തുത ലേലക്കാരന്റെ ദർഘാസ് 
തരുന്ന വ്യക്തിയുടെ പേരിൽ ദർഘാസ്/ ലേലം താൽക്കാ 
ലികമായി ഉറപ്പിക്കുന്നതായിരിക്കും. മറ്റ് ദർഘാസുകാരുടെ 
നിരതദ്രവ്യം അന്നേദിവസംതന്നെ തിരികെ നൽകുന്നതാണ്. 


11th JAN. 2011 ] 


FISHERIES DEPARTMENT 


4 ദർഘാസ്/ ലേല സംഖ്യ നിരതദ്രവ്യത്തിനേക്കാൾ അധികം 
ആണെങ്കിൽ ദർഘാസ്/ ലേലസംഖ്യയുടെ 50 % - മോ 
ഏതാണ് അധികം വരുന്നത് ആ തുക അന്നേദിവസം 
തന്നെ ഏജൻസിയിലേക്ക് അടയ്ക്കേണ്ടതാണ്. 


5 ദർഘാസ്/ ലേലം സ്ഥിര പ്പെടുത്തി അറിയിപ്പ് ലഭിച്ച് 
15 ദിവസത്തിനകം ബാക്കി വിലയും, നിയമാനുസരണം 
നികുതികളും അടച്ച് വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. 
ആയത് സാധിച്ചിട്ടില്ലായെങ്കിൽ ദർഘാസ്/ ലേലക്കാരൻ 
ആവശ്യപ്പെടുന്നപക്ഷം മറ്റൊരു 15 ദിവസം കൂടി ബാക്കി 
സംഖ്യ യ് ക്ക് 12 % പലി ശ യും , (പതിദിനം - 20 
നിരക്കിൽ ഇരിപ്പുവാടക ഈടാക്കി കാലാവധി ദീർഘിപ്പിച്ച് 
അനുവദിക്കുന്നതായിരിക്കും. ആയതിനുശേഷം കാലാവധി 
ഒരുകാരണവശാലും നീട്ടികൊടുക്കുന്നതല്ല . ഇതുപ്രകാരം 
വീഴ്ച വരുത്തിയ ദർഘാസ്/ ലേലക്കാരന്റെ നഷ്ടോ 
ത്തരവാദിത്വത്തിൽ പുനർദർഘാസ്/ ലേല അടിസ്ഥാന 


ത്തിൽ ടി വാഹനം വിൽപ്പന നടത്തുന്നതും ടിയാൻ 
ഏജൻസിയിലേയ്ക്കടച്ച മുഴുവൻ തുകയും അറിയിപ്പ് 
കൂടാതെ സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതുമായിരിക്കും. 
- മേൽ നിബന്ധനകൾ കൂടാതെ സർക്കാർ കാലാകാല 
ങ്ങ ളായി പുറ പ്പെ ടു വിച്ചിരിക്കുന്ന ദർഘാസ്/ ലേലം 
സംബന്ധിച്ച പൊതു വ്യവസ്ഥകൾ ഈ ലേലത്തിനും 
ബാധകമായിരിക്കും. 
7 ദർഘാസുകൾ സ്വീകരിക്കുന്നതിനോ, നിരാകരിക്കുന്നതിനോ, 
ദർഘാസ് തുറക്കൽ/ ലേലം മാറ്റിവെയ്ക്കുന്നതിനോ ഉള്ള 
പൂർണ്ണ അധികാരം ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥനിൽ 
നിക്ഷിപ്തമായിരിക്കും. 


- ( ഒപ്പ്) 
മത്സ്യ കർഷക വികസന ഏജൻസി, ചീഫ് എക്സിക്യൂട്ടീവ് 
വയനാട്. 

ആഫീസർ. 


